Government ofKerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


- 


Gov 


OVERNM 


- 
VMENT OF 
नन्य अपत 


T OF KO 


Ta 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


18th August 2009 
| 2009 ആഗസ്റ്റ് 18 
27th Sravana 1931 
1931 ശ്രാവണം 27 


) 32 


നമ്പർ 


PART III 
Police Department 


പുനർ ലേലപരസ്യം 


നമ്പർ 21- 13591/2008 / റ്റി . 


2009ജൂ 


ലൈ30. 


നെയ്യാറ്റിൻകര മുനി സി പ്പാ ലിറ്റി യിൽ മുൻപ് റൂ റൽ 
എ . ആർ. ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നെയ്യാറ്റിൻകര 
പോലീസസ്റ്റേഷനുവേണ്ടി പുതിയതായി അനുവദിച്ച കെട്ടിടം 
പണിയുന്ന സ്ഥലത്തിനുചുറ്റും കെട്ടിടംപണിക്ക് തടസ്സമായി 
നിൽക്കുന്ന താഴെപ്പറയുന്ന 15 വൃക്ഷങ്ങൾ 25 -8-2009 -ാം തീയതി 
പകൽ 11.30- ന് നെയ്യാറ്റിൻകര പോലീസ്റ്റേഷൻ പരിസരത്തുവച്ച് 
പരസ്യമായി ലേലംചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 


ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം ആരംഭിക്കുന്നതിന് 
ഒരു മണിക്കൂർ മുൻപ് നിശ്ചിത നിരതദ്രവ്യമായ 3,500 രൂപ 
(മൂവായിരത്തിഅഞ്ഞൂറ്രൂപ മാത്രം) കെട്ടിവയ്ക്കേണ്ടതുമാണ്. 
ലേലത്തിൽ പങ്കെടുത്ത്ടി മരങ്ങൾ വാങ്ങാനുദ്ദേശിക്കുന്നവർക്ക് 
നേരിട്ടോ തപാൽമുഖേനയോ സീൽ ചെയ്ത ദർഘാസുകൾ 
24 - 8 - 2009 -ാം തീയതി വൈകുന്നേരം 4 മണിക്കു മുൻപ് 
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ്സൂപ്രണ്ടിന്റെഓഫീസിൽ 
ലഭിക്കത്തക്കവിധം നൽകാവുന്നതാണ്. ദർഘാസുകൾക്കൊപ്പം 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും തിരുവനന്തപുരം 
റൂറൽ ജില്ലാ പോലീസ്സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന നിശ്ചിത 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസുകൾ ലേലത്തിനുശേഷം ലേലത്തിൽ പങ്കെടുക്കുന്ന 
വരുടെ സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്നതും യുക്ത മെന്ന് 
തോന്നുന്നപക്ഷം ലേലം വിളിച്ച തുക ദർഘാസ്തുക ഏതാണോ 
കൂടു തൽ ആ തുകയ്ക്ക് ക്ക് ലേലം താൽക്കാ ലി ക മാ യി 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. 

ഇപ്രകാരം ലേലം ഉറപ്പിച്ചുകിട്ടുന്നവർ ലേലം/ ദർഘാസ് 
തുകയുടെ പകുതി ( നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് 
ലേലസ്ഥലത്തുവച്ച് അടയ്ക്കേണ്ടതും ബാക്കി തുക ( നികുതി 
ഉൾപ്പെടെ) ലേലം/ദർഘാസ് സ്ഥിരപ്പെടുത്തി5 ദിവസത്തിനുളളിൽ 
അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ദർഘാസ് പ്രകാരം ലഭിച്ച 
മരങ്ങൾമുറിച്ചുനീക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ നിബന്ധനകൾ 


ഇനം 


എണ്ണം 


കമ 
നമ്പർ 


തെങ്ങ് 


പ്ലാവ് 


മാവ് 


4 ( നാല്) 
5 (അഞ്ച്) 
1 ( ഒന്ന്) 
3 (മൂന്ന്) 
1 (ഒന്ന്) 
1 (ഒന്ന്) 


ഞാവൽ 


പെൻറ്റാഫോറം 
ബദാം 


ആകെ 15 ( പതിനഞ്ച്) 


Gaz . No . 33 / 2009 /DTP (Police ). 


KERALA GAZETTE 


[PART III 


ലേലം/ ദർഘാസ്ക്കൊണ്ടയാൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാന്റെ 

ലേലത്തിൽപങ്കെടുക്കുവാനാഗ്രഹിക്കുന്നവർ ലേലസ്ഥലത്ത് 
നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും ടി മരങ്ങൾ 

നേരിട്ട് ഹാജ രാ കേ ണ്ട തും മുകളിൽ പറഞ്ഞി രി ക്കു ന്ന 
പുനർലേലം ചെയ്തുകൊടുക്കു ന്ന തു മാ യിരിക്കും. പുനർ 

വാഹ ന ങ്ങ ളുടെ നിര ത ദ വ്യം മേൽപ്പറഞ്ഞ നിര ക്കിൽ 
ലേലത്തിൽ മുൻത്തുകയെക്കാൾ കൂടിയ തുക ലഭിച്ചാൽ 

- കെട്ടി വ യ് ക്കേ ണ്ട തും ആയത് ഡെപ്യൂട്ടി കമാ ണ്ട ന്റിന്റെ 
അതിൻമേൽ ടിയാന് അവകാശമുണ്ടായിരിക്കുന്നതല്ല . 

കാര്യാലയത്തിൽ അടച്ച്രസീത്വാങ്ങേണ്ടതുമാണ്. 
പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 

- കൂടാതെ ലേലത്തിൽ പങ്കെടുക്കു വാൻ ഉദ്ദേശിക്കു ന്ന 
ആയതിന് ആദ്യം ലേലംക്കൊണ്ടയാൾഉത്തരവാദിയായിരിക്കും. 

വരിൽ നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത ക വ റുകളിൽ 
- യാതൊരു കാരണവും കൂടാതെ ഈ പരസ്യപ്രകാരമുള്ള - ദർഘാസുകൾ നേരിട്ടോ തപാൽമാർഗ്ഗമോ കൊല്ലം ജില്ലാ പോലീസ് 
ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും റദ്ദാക്കുന്നതിനുമുള്ള പൂർണ്ണ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 25- 8 - 2009 വൈകുന്നേരം 
അധികാരം തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ്സൂപ്രണ്ടിൽ 4 മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസിൽ മേൽപ്പറഞ്ഞ 
നിക്ഷിപ്തമാണ്. 

വാഹനങ്ങളിൽ ഏത് വാഹനത്തിനാണ്(...............ഇവിടെ വാഹന 

ത്തിന്റെനമ്പർ) ദർഘാസെന്ന്വ്യക്തമാക്കേണ്ടതും തുക വ്യക്ത 
(ഒപ്പ്) 

മായി രേഖപ്പെടുത്തേണ്ടതുമാണ്. കൂടാതെ നിരതദ്രവ്യത്തുകയുടെ 
ജില്ലാ പോലീസ്ഓഫീസ്, തിരുവനന്തപുരം റൂറൽ 

നിരക്കിൽ ഏതെങ്കിലും ഒരു ദേശസാൽക്കുത ബാങ്കിൽനിന്നും 
തിരുവനന്തപുരംറൂറൽ. ജില്ലാ പോലീസ്സൂപ്രണ്ടിനുവേണ്ടി. ജില്ലാ പോലീസ്സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് 

അടക്കംചെയ്യേണ്ടതും കവറിനു മുകളിൽ " ഡിപ്പാർട്ടുമെന്റ് വാഹനം 

..........( നമ്പർ) ലേലത്തിൽ വാങ്ങുവാനുളള ദർഘാസ് എന്ന് 
ലേലപ്പരസ്യം 

വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുമാണ്. ലേലം അവസാനിച്ചാലുടൻ 

ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലേയോദർഘാസിലേയോ 
നമ്പർ ഇ2-34978/08/ ക്യൂ . 

| 2009ജൂ ലൈ 17. 

തുകയിൽ ഏതാണോ കൂടുതൽ ആയതിന് ലേലം ഉറപ്പിക്കു 
- കൊല്ലം ജില്ലാ സായുധസേനാക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുളള - ന്നതുമാണ്. ലേലത്തിൽ എടുത്തയാൾ ഉടൻതന്നെ ലേലം/ 
താഴെ പറയുന്ന ഡിപ്പാർട്ടുമെന്റൽ വാഹനങ്ങൾ 26 -8- 2009 - ന് പകൽ ദർഘാസ് തുകയുടെപകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേല 
11 മണിക്ക് ടി കാര്യാലയത്തിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് സ്ഥലത്തുവച്ചുതന്നെ അടച്ച്രസീത്വാങ്ങേണ്ടതുമാണ്. ലേലം/ 
വിൽക്കുന്നതാണ്. 

ദർഘാസ് സ്ഥിര പ്പെടു ത്തിയ ഉത്ത രാവുകിട്ടി 10 ദിവ സ 

ത്തി നകം ബാക്കി തുകയും നിയമാനുസൃതമായ വിൽപ്പന 
കമ വാഹനവിവരം 

നിരതദ്രവ്യം 
മാതൃക 

നികു തിയും ( 12. 5 % + 1 % സെസ്) അടച്ച് സ്വന്തം 
നമ്പർ 

- (രൂപ) 

ഉത്തരവാദിത്വത്തിൽ വാഹനം നീക്കംചെയ്യേണ്ടതുമാണ്. 
1 കെ . എൽ. 01 ജി 600 മഹേന്ദ്ര ജീപ്പ് 

1, 500 

ലേലംക്കൊണ്ടയാൾ ഈ നിബന്ധനകൾലംഘിച്ചാൽ ടിയാന്റെ 
2 കെ . എൽ. 02 ഡി 595 

1995 2,000 

നിരതദ്രവ്യം സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതും വാഹനങ്ങൾ 
3 കെ . എൽ. 02 ഡി 596 

1995 2 ,000 

പുനർലേലം നടത്തുന്നതു മാ യിരിക്കും. ഇപ്രകാരം പുനർ 
4 കെ . എൽ. 02 ഇ 6555 

1, 500 

ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 

ആയ ത് മുൻ ലേല ക്കാ രനിൽനിന്നും ഈടാക്കു ന്ന തും 
5 കെ . എൽ. 02 ഇ 6556 

1,700 

കൂടുതലായി ലഭിക്കുകയാണെങ്കിൽ ആയതിന്മുൻലേലക്കാരൻ 
6 കെ . എൽ. 02 ഇ 6565 

1996 2, 000 

അവകാശിയല്ലാത്തതുമാകുന്നു . 
7 കെ . എൽ. 02 ഇ 6566 

1996 2 , 000 
8 കെ . എൽ. 01 കെ 3707 

1997 1,700 

ലേലവസ്തുക്കൾ ( വാഹനങ്ങൾ) ലേലത്തിനുമുൻപുളള 
9 കെ . എൽ. 01 എം 9953 

1998 2 , 000 

10 പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് പ്രവർത്തന സമയത്ത് 
10 കെ . എൽ. 01 എം 9954 

1, 900 

കൊല്ലം ജില്ലാ സായുധസേന കമാണ്ടന്റിന്റെമുൻകൂർ അനുവാദ 
11 കെ . എൽ. 01 പി 2018 

ത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും 
1, 900 

കാണിക്കാതെ ഈ നോട്ടീസിൻ പ്രകാരമുളള ലേലം മാറ്റിവയ്ക്ക 
കെ . എൽ. 01 പി 7316 

1999 2, 500 

കയോ അതുപോലെ ലേലം/ ദർഘാസ് വിൽപ്പന അസ്ഥിരപ്പെടു 
13 കെ . എൽ. 01 എസ് 823 

2000 2,200 

ത്തുവാനോ ഉളള പൂർണ്ണാധികാരം ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ 
14 കെ . എൽ. 02 ഡി 2587 ബുള്ളറ്റ് 

നിക്ഷിപ്തമാണ്. 
- മോട്ടോർ സൈക്കിൾ 1996 
15 കെ . എൽ. 01 പി 8242 

1999 800 

ജില്ലാ പോലീസ്ഓഫീസ്, 
16 കെ . എൽ. 01 പി 8247 1999 

( ഒപ്പ്) 
കൊല്ലം. 

ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


1995 


1996 


1996 


1998 


1998 


800 


800 


